Kerala Gazette No. 18 dated 5th May 2020 . 


PART I 


Prce E 


: 


OF KERAS 


കേരള സർക്കാർ 


സാംസ്കാരിക കാര്യ ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ . ( സാധാ) നമ്പർ 101/2020 സാം.കാ.വ. 


തിരുവനന്തപുരം, 2020 മാർച്ച് 4 


1195 കുംഭം 20. 
1941 ഫാൽഗുനം 14. 


താഴെ പട്ടികയിൽ പ്രത്യേകമായി വിവരിച്ചിട്ടുള്ളതും കൊല്ലം ജില്ലയിൽ 
ആലുവ താലൂക്കിൽ കിഴക്കുംഭാഗം വില്ലേജിൽ സ്ഥിതിചെയ്യുന്നതുമായ “ വലിയ 
തമ്പു രാൻ കോവിലകം ”. എറണാകുളം 1968 - ലെ കേരള പ്രാചീന സ്മാരക 
പുരാവസ്ത സങ്കേത പുരാവശിഷ്ട ആക്ടിലെ ( 1969- ലെ 26) വ്യവസ്ഥകൾ പ്രകാരം 
ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് 
അഭിപ്രായമുള്ളതിനാലും; 


ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക്റ്റിലെ 4 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പ് 
പ്രകാരം കേരള സർക്കാർ, ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
രണ്ട് മാസത്തിനുശേഷം അപ്രകാരം ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ ഉദ്ദേശത്തെ 
സംബന്ധിച്ചുള്ള നോട്ടീസ് ഇതിനാൽ നൽകുന്നു . 


ഈ വിജ്ഞാപനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
രണ്ട് മാസത്തിനുള്ളിൽ പ്രസ്തുത പ്രാചീന സ്മാര ക ത്തിൽ താൽപര്യമുള്ള 
ഏതൊരാളിൽനിന്നും ലഭിക്കുന്നഏതൊരാക്ഷേപവും സർക്കാർ പരിഗണിക്കുന്നതാണ്. 
ആക്ഷേപം, പ്രിൻസിപ്പൽ സെക്രട്ടറി, സാംസ്കാരികകാര്യ ( ബി) വകുപ്പ്, ഗവൺമെന്റ് 
സെക്രട്ടറിയേറ്റ്, തിരുവനന്തപുരംഎന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 


G 16 /2020/ DTP , 


11 


പട്ടിക 


വില്ലേജിന്റെയും താലൂക്കിന്റെയും ജില്ലയുടേയുംപേര് 


സ്മാരകത്തിന്റെപേരും 
വിസ്തീർണ്ണവും 


സ്ഥലത്തിന്റെ സർവ്വേനമ്പർ 


അതിരുകൾ 


(1) 


(2) 


(3) 


(4) 


59ബ്ലോക്ക്29 


വില്ലേജ്-കിഴക്കുംഭാഗം 
താലൂക്ക്-ആലുവ 
ജില്ല-എറണാകുളം 


വലിയതമ്പുരാൻ 

കോവിലകം 2,2340ഹെക്ടർ 


നമ്പർ871, 


12 


2 


വടക്ക്പോളച്ചൻ,തെത്തറ 

ഫാ.പോൾമാതമുട്ടുമന 

സർവേനമ്പർ56 കിഴക്ക്പാലസ്റോഡ്ബ്ലോക്ക്29 

സർവേനമ്പർ63 തെക്ക് 

ലിജോഇടശ്ശേരി വിജയൻവാഴേലിൽ 

സർവ്വേനമ്പർ60 പടിഞ്ഞാറ്:ശിവവിലാസത്തിൽ 

രാധാകൃഷ്ണമേനോൻ, ശ്രീനാഥ്വളപ്പിൽ,ജോയി കൊല്ലംകുടി,രാജൻ ക്രപക്കാട്ട്,ലക്ഷ്മി ബ്ലാച്ചിങ്ങൽ,തെക്കേ കോവിലകത്ത് ഡോ.പാർശ്വരൻജോസ് പറമ്പയംസർവ്വേനമ്പർ58 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

ഡോ.വേണു,വി. ഗവൺമെന്റ്പ്രിൻസിപ്പൽസെക്രട്ടറി. 


3 


Kerala Gazette No. 18 dated 5th May 2020 . 


PART I 


over 
KEPALA 


GOVERNMENT OF KERALA 


Cultural Affairs ( B ) Department 


NOTIFICATION 


G.O. (Rt) No. 101/2020 /CLAD . 


Thiruvananthapuram , 4th March 2020 . 

20th Kumbham 1195 
14th Phalguna, 1941. 


WHEREAS, the Government of Kerala are of the opinion that the “ Valiya 
Thampuran Kovilakom ” situated at Kizhakkumbhagom Village, Aluva Taluk , 
Ernakulam District and more particularly described in the schedule below , 
should be declared to be a protected monument under the provisions of the 
Kerala Ancient Monuments and Archaeological Sites and Remains Act , 1968 
( 26 of 1969) ; 

Now , THEREFORE , under sub -section ( 1 ) of section 4 of the said Act, the 
Government of Kerala hereby give notice of their intention to do so after two 
months from the date of publication of this notification ; 

Any objection received from any person interested in the said ancient 
monument, within two months from the date of publication of this notification 
in the official Gazette , will be considered by the Government. The objection 
should be addressed to the Principal Secretary to Government, Cultural Affairs 
(B ) Department, Government Secretariat, Thiruvananthapuram . 


13 


SCHEDULE 


SurveyNumber 


Boundaries 


NameofVillage, TalukandDistrict 


NameofMonument andextentofsite 


(1) 


(2) 


(3) 


(4) 


59Block29 


North 


Village—Kizhakkumbhagam Taluk-Aluva. District—Ernakulam. 


ValiyaThampuran Kovilakam 2.2340Hectares 


Polachan,Thaithara Fr.PaulMathew, MuttumanaSy.No.56 


East 


.. 


PalaceRoad,Sy.No.63 


South 


4 


14 


West 


.. 


:LijoEdasseryVijayan 

Vazhelil,Sy.No.60 SivaVilasathil 
Radhakrishnamenon, 
SreenathValappil, JoyKollamkudy,Rajan Kaprakkatt,Lakshmi 
Blachingal, Dr.Partheswaran Thekkekovilakom,Jos ParambayamSy.58. 


ByorderoftheGovernor, 


DR.VENU,V. PrincipalSecretarytoGovernment. 


